O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 09 


Tuesday , 09th November 2021 


1943 കാർത്തികം 18 


1197 തുലാം 24 
24th Thulam 1197 


18th Karthika 1943 


നമ്പർ 


44 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10951 


Revenue Department 


09th November 2021 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 8 - 5122 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശിവൻകുട്ടി ബി വെങ്ങാനൂർ പി 
ഒ അക്ഷയ ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിഴിഞ്ഞം വില്ലേജിൽ 

പരേതൻറെ ഭാര്യ സുധ വി , 
വെങ്ങാനൂർ പി ഒ അക്ഷയ ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ വിഴിഞ്ഞം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-01-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുധ വി 


ഭാര്യ 


50 


2 


അക്ഷയ 


മകൾ 


25 


3 


അരുണ 


| മകൾ 


23 


4 


തങ്കമ്മ 


അമമ്മ 


75 


| 


നമ്പർ : എ 8-21605 ; 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശ്ശാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബി രാമചന്ദ്രൻ പാറശാല പി ഒ 
പാറശാല കുന്നുവിള ലാവണ്യ യിൽ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറിയിൽ ഹാജരാക്കു ന്നതിനും ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാറശ്ശാല വില്ലേജിൽ പരേതൻറെ മകൻ ശ്യാം ആർ ചന്ദ്രൻ , 
പാറശാല പി ഒ പാറശാല കുന്നുവിള ലാവണ്യ യിൽ , ബോധിപ്പിച്ച അപേക്ഷ പാറശ്ശാല വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ എന്നിവർ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ദിവ്യ അജിത്ത് 


മകൾ 


42 


2 


ശ്യാം ആർ ചന്ദ്രൻ 


| മകൻ 


38 


നമ്പർ : എ 8-21814 / 2021 


25-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10952 


KERALA GAZETTE 


Part III 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോമതി റാസൽപുരം പി ഒ 
, തേമ്പാമുട്ടം , പറങ്കിമാം വിള വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വീടിന്റെ ഓണർഷിപ് മാറ്റുന്നതിനും മറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ബാലരാമപുരം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സോമൻ , 
റാസൽപുരം പി ഒ , തേമ്പാമുട്ടം , പറങ്കിമാം വിള വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ബാലരാമപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല പരേതക്ക് മക്കൾ ഇല്ലാ അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സോമൻ 


| ഭർത്താവ് 


79 


നമ്പർ : എ 1-18871 / 2021 


06-10-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിങ്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു എസ് ചാപ്ലോട്ടു 
കോണം പി ഒ കുളത്താമൽ ഷെജു ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് നെയ്യാറ്റിൻകര കോ -ഓപ്പറേറ്റീവ് ബാങ്കിൽ 
ഹാജരാകുന്നതിനും ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെയ്യാറ്റിങ്കര വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ശാന്തകുമാരി ആർ , ചാപ്ലോട്ടു കോണം പി ഒ കുളത്താമൽ ഷെജു ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ 
നെയ്യാറ്റിങ്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-10-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി ആർ 


ഭാര്യ 


53 


2 


ഷെനി ബി എസ് 


മകൾ 


32 


3 


മകൻ 


31 


ഷെജു ബി എസ് 
| ഷെർളി ബി എസ് 


4 


| മകൾ 


29 


നമ്പർ : എ 8-20224 / 2021 


05-10-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് സുജാത ബാലരാമപുര 
ം പി ഒ തേമ്പാമുട്ടം , പുതുവൽ ബംഗ്ലാവിൽ എന്നയാളുടെ അവകാശികൾക്ക് സർക്കാരിന്റെ വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ബാലരാമപുരം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ 
സോമൻ , ബാലരാമപുരം പി ഒ തേമ്പാമുട്ടം , പുതുവൽ ബംഗ്ലാവിൽ , ബോധിപ്പിച്ച അപേക്ഷ ബാലരാമപുരം കവടിയാർ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 24-05-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10953 


Revenue Department 


09th November 2021 


നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ സോമൻ 


ഭർത്താവ് 


84 


2 


ഷമി 


മകൾ 


47 


3 


സിമിസോമൻ 


മകൾ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10954 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 8-21857 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡി സുകുമാരൻ ആറാലുംമൂട് പ 
] ഒ തലയൽ അരുൺ നിവാസിൽ 

എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ട്രഷറിയിൽ ഹാജരാകുന്നതിനും 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ പരേതൻറെ മകൾ 
ആര്യ എസ് ആർ , ആറാലുമൂട് പി ഒ തലയൽ അരുൺ നിവാസിൽ , ബോധിപ്പിച്ച അപേക്ഷ അതിയന്നൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02 
01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അരുൺ 


മകൻ 


28 


2 


ആര്യ 


മകൾ 


25 


നമ്പർ : എ8-21850 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുകൃഷ്ണൻനാടാർ പി 
താന്നിമൂട് പി ഒ രാമപുരം കെ എസ് സദനത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാകുനതിനും 
മറ്റാവശ്യങ്ങൾക്കും ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ 
പരേതൻറെ മകൻ സന്തോഷ് കുമാർ കെ , താന്നിമൂട് പി ഒ രാമപുരം കെ എസ് സദനത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ 
അതിയന്നൂർ , വിളവൂർക്കൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ , മകൻ കെ ശശികുമാർ 
എന്നിവർ ജീവിച്ചിപിള്ള അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത 

ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സന്തോഷ് കുമാർ കെ 


മകൻ 


59 


2 


സുരേഷ്കുമാർ കെ 


മകൻ 


57 


3 


ശാന്തകുമാരി കെ 


| മകൾ 


56 


നമ്പർ : എ 51 15609/2021 


20-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10955 


Revenue Department 


09th November 2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് വിജയൻ ആറയൂർ പി ഒ 
, അമ്പലത്തുവിള വി ആർ സദനത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ സംബന്ധമായ ആവശ്യത്തിനും 
മറ്റാവശ്യങ്ങൾക്കും ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ 
പരേതൻറെ ഭാര്യ രാജം ഡി , ആറയൂർ പി ഒ , അമ്പലത്തുവിള വി ആർ സദനത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ 

ചെങ്കൽ 
, കാരോട് , വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 20-09-2013 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാജം ഡി 


ഭാര്യ 


56 


2 


വിജിത്ത് വി 


മകൻ 


32 


3 


| വിജിത്ര വി 


മകൾ 


31 


4 


വിവേക് വി 


മകൻ 


28 


നമ്പർ : എ8-21858 / 2021 


29-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണൻകുട്ടി എ ആറാലുമൂട് പി 
ഒ , അരംഗമുകൾ കൊല്ലംവിളാകം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

ശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ശൈലജ പി , ആറാലുമൂട് പി ഒ , അരംഗമുകൾ കൊല്ലംവിളാകം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അതിയന്നൂർ , കാഞ്ഞിരംകുളം 
വില്ലേജ് ഓഫീസർ മാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 19-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശൈലജ പി 


ഭാര്യ 


57 


2 


മകൻ 


36 


ശിവപ്രസാദ് കെ എസ് 
ദീപ്തി കെ എസ് 


3 


മകൾ 


നമ്പർ : എ8-21842 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുമ്പഴുതൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോർജ് വർഗീസ് കോടിയാട്ട 
പെരുമ്പഴുതൂർ വില്ലേജിൽ നെയ്യാറ്റിൻകര പി ഒ തൊഴുക്കൽ കോടിയാട്ട് വടക്കേത്തത്തോട്ടം എന്നയാളുടെ 
അവകാശികൾക്ക് എൽ ഐ സി ഓഫീസിൽ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പെരുമ്പഴുതൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മഞ്ചു എലിസബത്ത് വർക്കി , പെരുമ്പഴുതൂർ വില്ലേജിൽ നെയ്യാറ്റിൻകര പി ഒ 
തൊഴുക്കൽ കോടിയാട്ട് വടക്കേത്തത്തോട്ടം ബോധിപ്പിച്ച അപേക്ഷ പെരുമ്പഴുതൂർ , തെക്കേകര വില്ലേജ് ഓഫീസർ 


Cod 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10956 


KERALA GAZETTE 


Part III 


മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് എലിസബത്ത് വർഗീസ് ജീവിച്ചിരിപ്പുണ്ടെന്നും പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നും അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മഞ്ചു എലിസബത്ത് വർക്കി 


ഭാര്യ 


46 


2 


| ആരോൺ ജോർജ് കോടിയാട്ട് 


മകൻ 


18 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10957 


Revenue Department 


09th November 2021 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ1-2238 2021 


11-10-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകാൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പയറ്റുവിള പി ഒ , ഉച്ചക്കട 
ക്രസ്റ്റ് ഹോം 

എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് ആനുകൂല്യം വാങ്ങുന്നതിനും ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുകാൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ വൈ ടൈറ്റസ് 
പയറ്റുവിള പി ഒ , ഉച്ചക്കട , ക്രൈസ്റ്റ് ഹോം ബോധിപ്പിച്ച അപേക്ഷ കോട്ടുകാൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


56 


ജയാബെൻസി കെ എം 
ടിന്റെ ടൈറ്റസ് 


2 


മകൻ 


33 


നമ്പർ : എ 8-21865 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശ്ശാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ എ രാജൻമണി പാറശാല 
നിയർ സബ് രജിസ്ട്രാർ ഓഫീസ് അരിപ്ലാവിള വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് എൽ ഐ സി ഓഫീസിൽ 
ഹാജരാകുന്നതിന് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാറശ്ശാല വില്ലേജിൽ 
പരേതൻറെ ഭാര്യ പുഷ്പരതി സി , പാറശാല നിയർ സബ് രജിസ്ട്രാർ ഓഫീസ് അരിപ്ലാവിള വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ 
പാറശ്ശാല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പുഷ്രതി സി 


ഭാര്യ 


56 


2 


| അജിൻ ആർ 


മകൻ 


36 


3 


അജില ആർ 


മകൾ 


33 


നമ്പർ : എ 8-21750 / 2021 


25-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10958 


KERALA GAZETTE 


Part III 


നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽ അസീസ് വിഴിഞ്ഞം 
ടൗൺഷിപ് കോളനി ഹൗസ് നമ്പർ 26 എന്നയാളുടെ അവകാശികൾക്ക് ആർ റ്റി ഓഫീസിൽ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിഴിഞ്ഞം വില്ലേജിൽ പരേതൻറെ മകൻ സൽമാൻ എ കെ 
വിഴിഞ്ഞം ടൗൺഷിപ് കോളനി ഹൗസ് നമ്പർ 26 , ബോധിപ്പിച്ച അപേക്ഷ വിഴിഞ്ഞം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സഫിയ ബീവി 


ഭാര്യ 


53 


2 


അനീഷാബീവി 


മകൾ 


36 


3 


സൽമാൻ എ കെ 


മകൻ 


33 


4 . 


അക്ബർഷാ 


മകൻ 


31 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10959 


Revenue Department 


09th November 2021 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ8-233802021 


01-11-2021 


പരേതരുടെ 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ ഹരികുമാർ , സാധുകുട്ടി 
കൊടങ്ങാവിള പി ഒ കമുകിൻകോട് പണിക്കൻവിള അരുൺനിവാസിൽ എന്നിവരുടെ അവകാശികൾക്ക് പരേതരുടെ 
പേരിൽ നെയ്യാറ്റിൻകര ട്രഷറിയിൽ പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ 

മകൻ അരുൺകുമാർ എച്ച് എസ് , 
കൊടങ്ങാവിള പി ഒ കമുകിൻകോട് പണിക്കൻവിള അരുൺനിവാസിൽ , ബോധിപ്പിച്ച അപേക്ഷ അതിയന്നൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 
11-09-2021 , 12-11-2017- ലും മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശിയായി താഴെ പറയുന്നയാൾ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അരുൺകുമാർ എച്ച് എസ് 


മകൻ 


45 


നമ്പർ : എ5-21930 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുമതിബായ് റ്റി വട്ടവിള പി ഒ 
കീക്കൊല്ല വിജയമന്ദിരത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ 

പരേതയുടെ മകൻ 
വിജയകുമാർ റ്റി എസ് , വട്ടവിള പി ഒ കീക്കൊല്ല വിജയമന്ദിരത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


68 


2 


മകൾ 


64 


3 


മകൻ 


61 


മൃദുലകുമാരി റ്റി എസ് 
വസന്തകുമാരി റ്റി എസ് 
വിജയകുമാർ റ്റി എസ് 
| മിഖായേൽ ( മരണപ്പെട്ട മകൾ വിജയകുമാരിയുടെ ഭർത്താവ് ) 

ഡൊമിനിക് പ്രസാദ് ( ടി മകൻ 
മനോജ് ( ടി ടി സ 


4 


71 


മകളുടെ ഭർത്താവ് 
പൗത്രൻ 


5 


39 


6 


പൗത്രൻ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10960 


KERALA GAZETTE 


Part III 


7 


അലക്സ് ( ടി ടി 


പൗത്രൻ 


33 


നമ്പർ : എ1-2244212021 


11-10-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകാൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് രാധാകൃഷ്ണൻ പയറ്റുവിള 
പി ഒ കൊല്ലകോണം കൃഷ്ണപുരിയിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിൽ ലഭിക്കുവാനുള്ള സർവീസ് 
ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുകാൽ 
വില്ലേജിൽ പരേതൻറെ ഭാര്യ അനിത റ്റി , പയറ്റുവിള പി ഒ കൊല്ലകോണം കൃഷ്ണപുരിയിൽ , ബോധിപ്പിച്ച അപേക്ഷ 
കോട്ടുകാൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ശിവാനന്ദൻ നായർ ജീവിച്ചിരിപ്പുണ്ടെന്നും 
മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അനിത റ്റി 


ഭാര്യ 


49 


2 


ചൈത്ര എ ആർ 


മകൾ 


17 


3 


പവിത്ര ആർ 


മകൾ 


16 


4 


ലളിതമ്മ 


അമ്മ 


75 


നമ്പർ : എ8-23136 / 2021 


22-10-2021 


0 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരി അമ്മ ബാലരാമപുര 
പി ഒ തേമ്പാമുട്ടം നന്ദനത്തിൽ എന്നയാവരുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ബാലരാമപുരം വില്ലേജിൽ പരേതയുടെ മകൾ 
രാജലക്ഷ്മി പി എസ് , ബാലരാമപുരം പി ഒ തേമ്പാമുട്ടം നന്ദനത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ ബാലരാമപുരം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 31 
08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ഭർത്താവ് പരമേശ്വരൻ നായർ എന്നിവർ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാജലക്ഷ്മി പി എസ് 


മകൾ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10961 


Revenue Department 


09th November 2021 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 1-214722021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേജിൽ 

പള്ളിച്ചൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യൻ കെ നേമം പി ഒ 
ഇടയ്ക്കോട് മലവിള ചിന്നു ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് വാഹനത്തിൻറ ഓണർഷിപ്പ് മാറ്റുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിച്ചൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ലളിത , നേമം പി ഒ ഇടയ്ക്കോട് മലവിള ചിന്നു ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിച്ചൽ , കോട്ടുകാൽ വില്ലേജ് 
ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
29-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് സുമതി ജീവിച്ചിരിപ്പണ്ടെന്നും പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നും അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലളിത 


ഭാര്യ 


60 


2 


മകൾ 


38 


കല എൽ 
അനിൽകുമാർ എസ് 


3 


| മകൻ 


36 


4 


സന്ധ്യ എൽ 


മകൾ 


34 


നമ്പർ : എ5-21905 2021 


30-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുളത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രഭാകരൻ നായർ പ്ലാമൂട്ടുക്കട പി 
ഒ നല്ലുർവട്ടം കടകുളം ശ്രീനിലയം ബംഗ്ലാവിൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ സംബന്ധമായ ആവശ്യത്തിന 
ം മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തൂർ വില്ലേജിൽ പരേതൻറെ 
ഭാര്യ ശ്യാമള അമ്മ , പ്ലാമൂട്ടുക്കട പി ഒ നല്ലുർവട്ടം കടകുളം ശ്രീനിലയം ബംഗ്ലാവിൽ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തൂർ , 
ഉളിയാഴ്ചറ , തിരുമല വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്യാമള അമ്മ 


ഭാര്യ 


75 


2 


കുമാരി സുജ പി എസ് 


മകൾ 


49 


3 


അനിൽകുമാരൻ നായർ 


മകൻ 


45 


4 


കുമാരി മിനി 


മകൾ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10962 


KERALA GAZETTE 


Part III 


5 


| അഭിലാഷ് പി എസ് 


മകൻ 


42 


നമ്പർ : എ1-21466 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പൂവ്വാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് വിജയകുമാർ പൂവ്വാർ 
അരുമാനൂർ അരശുംമൂട് കൃഷ്ണവിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൂവ്വാർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷീജ 
എ , പൂവ്വാർ അരുമാനൂർ അരശുംമൂട് കൃഷ്ണവിലാസത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ പൂവ്വാർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജ എ 


ഭാര്യ 


50 


2 


മകൾ 


25 


3 


ആർശ വി എസ് 
ആകാശ് എസ് വിജയ് 
| വസുമതി 


മകൻ 


20 


4 


അമ്മ 


80 


നമ്പർ : എ5-21594 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാരോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യദാസ് ജെ പ്ലാമൂട്ടുക്കട പി ഒ 
ഞാറക്കാല എസ് എസ് ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് സംബന്ധമായ ആവശ്യത്തിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാരോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
കുമാരി ഷീല എം കെ പ്ലാമൂട്ടുക്കട പി ഒ ഞാറക്കാല എസ് എസ് ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ കാരോട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18 
08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| കുമാരി ഷീല എം കെ 


ഭാര്യ 


54 


2 


| നീതു എസ് എസ് 


മകൾ 


29 


3 


നീമ എസ് എസ് 


| മകൾ 


29 


നമ്പർ : എ5-21469 2021 


25-09-2021 


പി ഒ 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുളത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് നേശയ്യൻ പ്ലാമൂട്ടുക്കട 
നല്ലൂർവട്ടം നയനത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് സംബന്ധമായ ആവശ്യത്തിനും മറ്റ് ആവശ്യത്തിനും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10963 


Revenue Department 


09th November 2021 


അവകാശ 


ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ എം വിറ്റ്ലറ്റ് ബായി , 
പ്ലാമൂട്ടുക്കട പി ഒ നല്ലുർവട്ടം നയനത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| എം വിറ്റ്ലറ്റ് ബായി 


ഭാര്യ 


64 


2 


നയന എൻ വി 


മകൾ 


30 


നമ്പർ : എ5-21720 / 2021 


01-10-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലചന്ദ്രൻ നായർ എസ് വട്ടവിള 
പി ഒ അമരവിള കീക്കൊല്ല വസന്ത നിവാസിൽ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
വസന്തകുമാരി അമ്മ , വട്ടവിള പി ഒ അമരവിള കീക്കൊല്ല വസന്ത നിവാസിൽ , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10 
02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കളും മകൻ അജിത് ബി വി യും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വസന്തകുമാരി അമ്മ ജെ 


ഭാര്യ 


70 


2 


അഞ്ജു ബി വി 


മകൾ 


25 


നമ്പർ : എ8-21220 / 2021 


20-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ തിരുപുറം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി ജയചന്ദ്രൻ തിരുപുറം പി ഒ 
തിരുപുറം ഇലവംപഴിഞ്ഞി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനും 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തിരുപുറം വില്ലേജിൽ പരേതൻറെ ഭാര്യ മഹേശ്വരി അമ്മ 
എൽ , തിരുപുറം പി ഒ തിരുപുറം ഇലവംപഴിഞ്ഞി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ തിരുപുറം , മണക്കാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10964 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മഹേശ്വരി അമ്മ എൽ 


ഭാര്യ 


62 


2 


| ശ്രീജിത്ത് ജൈ 


മകൻ 


30 


3 


തങ്കമ്മ 


അമ്മ 


88 


നമ്പർ : എ8-3809 / 2021 


20-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുങ്കടവിള വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡി ലീല , സുദർശന പണിക്കർ 
പെരുങ്കടവിള അയിരൂർ ലീലായത്തിൽ എന്നിവരുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുങ്കടവിള വില്ലേജിൽ പരേതരുടെ മകൻ ദിലീപ് കുമാർ 
എൽ എസ് , പെരുങ്കടവിള അയിരൂർ ലീലായത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കടവിള വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 29-07-2011 , 6-12-2020 
ലും മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുനിൽഷാജി എൽ എസ് 


മകൻ 


49 


2 


ദിലീപ്കുമാർ എൽ എസ് 


മകൻ 


46 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10965 


Revenue Department 


09th November 2021 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 8 -20088 1 2021 


08-09-2021 


അപേക്ഷ 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നോബിൾ രാജ് ബി എസ് 
അമ്മ നിവാസ് , വികാസ് നഗർ , പനയറകുന്ന് , ബാലരാമപുരം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ 
അനുകൂല്യത്തിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ബാലരാമപുരം 
വില്ലേജിൽ പരേതൻറെ ഭാര്യ കുമാരി കെ , ' അമ്മ നിവാസ് , വികാസ് നഗർ , പനയറകുന്ന് , ബാലരാമപുരം പി ഒ , ബോധിപ്പിച്ച 

ബാലരാമപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല.മാതാവ് ശാരദ ജീവിച്ചിരിപ്പുണ്ട് 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേര 
ള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| കുമാരി കെ 


ഭാര്യ 


59 


2 


നീതുരാജ് എൻ കെ 


മകൾ 


29 


3 


അഖിൽരാജ് എൻ കെ 


| മകൾ 


27 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.02 03:41:52 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


